Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/ 12 -14 


A 


കGOVERN 


H 


ാർ. 


രള സർട്ടി 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


24th July 2012 
2012 ജൂലൈ 24 
2nd Sravana 1934 
1934 ശ്രാവണം 2 


വാല്യം 57 ) 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 3 30 


PART III 
Irrigation Department 


ദർഘാസ് പരസ്യം 


ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 
തുക യും - 2 | 2012 - 13 - പരിങ്ങ ര ഗ്രാമപഞ്ചായത്തിൽ 
ചാത്തങ്കരി കുളിക്കടവിന് സമീപം വൈക്കത്തില്ലം ആറിന്റെ 
വലതുകരയുടെ സംരക്ഷണം- 9.3 ലക്ഷം. 

നിരതദ്രവ്യം - 23,250. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 1,500 + വാറ്റ്. 

ദർഘാസ് വിതരണം ചെയ്യുന്ന തീയതിയും സമയവും - 
23 - 7 - 2012, 4 മണിവരെ. 


നമ്പർ എച്ച്. ഡി.-1579/ 1995. 

2012 ജൂൺ 30. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഇറിഗേഷൻ ഡിവിഷൻ, ആശാമം , കൊല്ലം താഴെ പറയുന്ന 
പ്രവൃത്തിക്ക് പൊതുമരാമത്ത്/ ജലസേചന വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യ ത യുള്ള അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
( പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ളമുദ്രവച്ച 
ക വ റു ക ളിൽ രജി സ്റ്റർ ചെയ്ത് തപാ ലിൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . കൊറിയർ വഴിയോ നേരിട്ടോ സമർപ്പിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . തപാലിൽ ഉണ്ടാകുന്ന 
കാലതാമസങ്ങൾക്ക് വകുപ്പ്ഉത്തരവാദിയല്ല. ദർഘാസുകൾ 
സ്വീകരിക്കുന്ന ദിവസം അവധി ആയാൽ തൊട്ടടുത്ത ദിവസം 
ദർഘാസ് പ്രകാരമുള്ള സമയങ്ങളിൽ ദർഘാസ് സ്വീകരി 
ക്കുന്നതും തുറക്കുന്നതും ആണ്. ദർഘാസിൽ പങ്കെടുക്കുന്ന 
കരാറുകാർ അ വരുടെ കരാർ ലൈസൻസിന്റെ സാക്ഷ്യ 
പ്പെടുത്തിയ പകർപ്പും, ലേബർ കോൺടാക്ട് സഹകരണ 
സംഘ ങ്ങൾ ജോയിന്റ് രജിസ്ട്രാർ നൽകുന്ന നട പ്പു 
വർഷത്തെ യോഗ്യതാ പ്രമാണം, കൈവശമുള്ള പ്രവൃത്തികളുടെ 
കണക്ക് അവർക്ക് എടുക്കാവുന്ന പ്രവൃത്തികളുടെ സാമ്പത്തിക 
പരിധി സൊസൈറ്റികൾക്ക് ബാധകമായ നിബന്ധനകൾ 
മുതലായവ ഉൾക്കൊള്ളുന്ന പ്രമാണം ബന്ധപ്പെട്ട ജോയിന്റ് 
രജിസ്ട്രാറിൽ നിന്നും ലഭിച്ചത് എന്നിവ ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ ദർഘാസിൽ പങ്കെടുക്കുന്നവർ 
- 100 വിലയുള്ള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ ദർഘാസി 
നോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസിൽ പങ്കെടുക്കുന്ന 
കരാറുകാർ അവരുടെ പാൻകാർഡിന്റെ അസ്സൽ പകർപ്പും 
സമർപ്പിക്കേണ്ടതാണ്. 


ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിയും 
സമയവും - 27 - 7- 2012 , 4 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
27 - 7 - 2012, 4.30 മണി. 


കരാറുകാരുടെ യോഗ്യത് - സി യും ഉപരിയും. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി- 4 മാസം. 
ദർഘാസ് ഉറപ്പിക്കുന്ന കാലാവധി- 4 മാസം. 

ജലവിഭവ വകുപ്പിലേയും പൊതുമരാമത്ത്വകുപ്പിലേയും 
ദർഘാസുകളെ സംബന്ധിച്ച് പൊതുവായി നിലവിലുള്ളഎല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
- കാര്യാലയം, 
ഇറിഗേഷൻ ഡിവിഷൻ, 

(ഒപ്പ്) 
കൊല്ലം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


24th JULY 2012 ] 


IRRIGATION DEPARTMENT 


512 


TENDER NOTICE 


No . 03- SEICC /2012 -13 . 

4th July 2012. 
The Superintending Engineer, Irrigation Department, 
Irrigation Central Circle , Thrissur for and on behalf of the 
Governor of Kerala invites competitive tenders in sealed 
covers superscribing the name of work for the works listed 
below from eligible Contractors registered in Kerala 
P. W . D /Irrigation Department. 

Tenders will be received by post/speed post only . 
Tenders submitted directly or by courier service will be 
rejected. 

Tender No. and Name of work — 04/SEICC /2012 - 13 — 
Electrification of new combined Office building for 
Cheerakuzhy Irrigation Project Sub Division and Head 
Works Section in CIP Colony at Cheerakuzhy 
- 1 ,95 , 000 . 

EMD 4, 900 . 


സ്പീഡ്പോസ്റ്റ് വഴി മാത്രം സ്വീകരിക്കുന്നതാണ്. നേരിട്ട് 
സമർപ്പിക്കുന്നവയും കൊറിയർ വഴി ലഭിക്കുന്നവയുമായ ദർഘാ 
സുകൾ തിരസ്കരിക്കുന്നതാണ്. ദർഘാസ് നമ്പരും പ്രവൃത്തി 
യുടെ പേരും രേഖപ്പെടുത്തിയ മുദ്രവച്ച കവറിലായിരിക്കണം 
ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 04 / എ സ് . ഇ . എ . സി . സി / 2 012 - 13 - ചീരക്കു ഴി 
സി . ഐ . പി . കോളനിയിലെ ഇറിഗേഷൻ പാജക് ട് 
സബ്ഡിവിഷന്റേയും ഹെഡ് വർക്ക്സ് സെക്ഷന്റേയും കൂടി 
യുള്ള പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഇലക്ട്രിഫിക്കേഷൻ 
പണികൾ - 1,95, 000. 

നിരതദ്രവ്യം - 4,900. 


ദർഘാസ് ഫോറത്തിന്റെ വില - - 400 + മൂ . വ. നി. + സെസ്സ്. 

ദർഘാസ് ഫോറം വിതരണം ചെയ്യുന്ന തീയതിയും 
സമയവും - 20 - 7 -2012 , 11 മണി മുതൽ 23 - 7- 2012 , 4 മണിവരെ. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 28 - 7 - 2012 , 2.30 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും-- 28 - 7- 2012 
വൈകുന്നേരം 3 മണി. 

- കരാറുകാരുടെ വിഭാഗം- " ബി യും അതിനുമുകളിലും 
( ഇലക്ട്രിക്കൽ). 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 3 മാസം. 


Cost of tender form - 400 + VAT + Cess . 

Date and time of issue of tender forms — From 
11 a. m . on 20 - 7- 2012 to 4 p . m . on 23 - 7- 2012 . 

Date and time of receipt of tender forms 
Upto 2.30 p . m . on 28- 7-2012. 

| Date and time of opening of tenders -- 28 - 7 - 2012 , 
3 p . m . - 

Class of contractor "B Class and above (Electrical). 
Period of completion - 3 months. 

Tenders will be opened by the Superintending 
Engineer or the officer authorized by him in the presence 
of the tenderers or their authorized agents present at that 
time. If the date of tender be declared as holiday, tender 
will be received and opened on the next working day . The 
firm period of the tenders will be 4 months from the date 
of receipt of the tender. 

Details of tenders can be obtained from the Office of 
the undersigned upto 27 -7 - 2012 , 4 p . m . on all working 
days . Written application quoting registration number and 
enclosing registration card should be produced for 
obtaining the tender forms. Tenders should be enclosed 
with a Preliminary Agreement in Stamp Paper worth - 100 
and sufficient E . M . D . pledged in favour of the 
Superintending Engineer , Irrigation Central Circle, Thrissur. 
Tenders without sufficient E . M . D . and Preliminary 
Agreement will be summarily rejected . All rules and 
regulations of tenders prevailing in the Irrigation 
Department/PWD are applicable to this tender also . 


- ലഭിച്ച ദർഘാസുകൾ താഴെ ഒപ്പിട്ടിരിക്കുന്നഉദ്യോഗസ്ഥനോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ 
ഹാജരുള്ള കരാറുകാരുടെ നിയമാനുസൃത ഏജന്റുമാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസുകൾ സ്വീകരി 
ക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന അവസാന ദിവസം അവധി ആയാൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 2.30 മണിവരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം വൈകുന്നേരം 3 മണിക്ക് 
തുറ ക്കു ന്നതുമാണ്. ദർ ഘാ സിന്റെ കാലാ വധി അ ത് 
സ്വീകരിക്കുന്ന തീയതിമുതൽ നാല് മാസം ആയിരിക്കും. 

- ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ താഴെ 
ഒപ്പു വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 
27 - 7 - 2012 , 4 മണിവരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
അറിയാവുന്നതാണ്. ദർഘാസ് പ്രമാണം വാങ്ങിക്കു വാൻ 
രജിസ്ട്രേഷൻ കാർഡ് കൊണ്ടു വരേണ്ടതാണ്. ദർഘാസ് 
പ്രമാണത്തിനുള്ള അപേക്ഷാ ഫോറത്തിൽ രജിസ്ട്രേഷൻ 
നമ്പർ എഴു തേ ണ്ട താ ണ് . നിര ത ദ വ്യം സൂപ ണ്ടിംഗ് 
എഞ്ചിനീയറുടെ പേരിൽ അധികാരപ്പെടുത്തിയിട്ടുള്ളതും 
ഡിസ്ചാർജ്ജ് ചെയ്തിട്ടുള്ള തു മാ യി രിക്കണം. ദർഘാസി 
നോടൊപ്പം - 100 വിലയുള്ളമുദ്രപത്രത്തിൽ തയ്യാറാക്കിയ 
നിശ്ചിത ഫോറത്തിലുള്ള പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം 
ചെയ്തിരിക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടി 
ല്ലാത്തതും ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതുമായ 
ദർഘാസുകൾ തിരസ്കരിക്കുന്നതാണ് ( ഇന്ദിരാ വികാസ് 
പ്രതങ്ങൾ നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല). 

- കേരള ജലസേചന വകുപ്പിൽ പൊതുമരാമത്ത് വകുപ്പിൽ 
ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമാണ്. 


കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ, 
ഇറിഗേഷൻ, തൃശ്ശൂർ, മദ്ധ്യമേഖലാ വിഭാഗം താഴെ പറയുന്ന 
പ്രവർത്തി ചെയ്യു ന്ന തി നു വേണ്ടി പൊതു മ രാ മത്ത് 
ജലസേചന വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യരായ 
കരാറുകാരിൽനിന്നും മുദ്രവച്ച കവറുകളിൽ മത്സരാടിസ്ഥാന 
ത്തിൽ ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദർഘാ സ് 
ഫോറങ്ങൾ താഴെപ്പറയുന്ന പ്രകാരം വിതരണം ചെയ്യുന്നതും 
ദർഘാസുകൾ സ്വീകരിക്കുന്നതുമാണ്. ദർഘാസുകൾ തപാൽ 


Office of the 
Superintending Engineer, 
Irrigation Central Circle , 
Thrissur. 


- 


( Sd.) 
Superintending Engineer. 


24th JULY 2012 ] 


IRRIGATION DEPARTMENT 


513 


പുനർ ദർഘാസ് പരസ്യം 

പൂ രി പ്പിച്ച ദർഘാസ് ( പമാ ണ ങ്ങ ൾ സ്വീക രി ക്കുന്ന 

അവസാന തീയതിയും സമയവും - 27 -7 - 2012 ഉച്ചയ്ക്ക് 
നമ്പർ 3/ ഇഇ/ 2012 - 13. 

2012 ജൂൺ 30 . 

2. 30 മണിവരെ. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, - ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 27- 7- 2012 
ഇറി ഗേ ഷൻ ഡിവി ഷൻ, ത്യശ്ശൂ ർ താഴെ പറയുന്ന ഉച്ചയ്ക്ക് 3 മണി. 
പ്രവൃത്തിക്ക് കേരള ജലസേചന പൊതുമരാമത്ത് വകുപ്പിൽ 

കരാറുകാരന്റെ ക്ലാസ്സ് - " സി യും അതിന് മുകളിലും. 
രജിസ്ട്രേഷനുള്ള അർഹരായ കരാറുകാരിൽനിന്നും പണിയുടെ 
പേരെഴുതി മുദ്രവച്ച പ്രത്യേകം കവറുകളിൽ മത്സരാടിസ്ഥാന 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 6 മാസം. 
ത്തിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ടി ദർഘാസുകൾ ദർഘാസ് സം ബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ താഴെ 
താഴെപറയുന്ന ദിവസം ഉച്ചകഴിഞ്ഞ് 3 - ന് എക്സിക്യൂട്ടീവ് ഒപ്പുവച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽനിന്നും 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്നമതേതങ്കിലും 

പ്രവൃത്തിദിവ സ ങ്ങ ളിൽ അറിയാവു ന്ന താ ണ്. ദർഘാസ് 
ഉദ്യോഗസ്ഥനോഅന്നേദിവസം സന്നിഹിതരായിരിക്കുന്ന കരാറു 

( പമാണങ്ങൾ നിശ്ചിത വില രൊക്കം പണമായോ 

മണിയോർഡർ ആയോ അടച്ച് അപേക്ഷിക്കുന്ന നിശ്ചിത 
കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ചീഫ് എഞ്ചിനീയർ, 

വിഭാഗം കരാറുകാർക്ക് താഴെ ഒപ്പുവെച്ചിരിക്കുന്ന 
പാജക്റ്റ്- 11 , തിരുവനന്തപുരം 18 - 6 - 2004- ലെ സർക്കുലർ 

ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും അ വസാ ന 
നമ്പർ 3759 /04/ സി. ഐ .ആർ. അനുസരിച്ച് ഇനിമുതൽ ഇന്ത്യൻ 

വിൽപ്പന ദിവസം ഉച്ചയ്ക്ക് ഒരു മണിവരെ ലഭിക്കുന്നതാണ്. 
തപാൽ വകുപ്പ് രജി സ് ഡ് / സ്പീഡ് പോസ്റ്റ്മുഖേന 

ദർഘാസ് പ്രമാണങ്ങൾ കൈമാറാൻ പാടുള്ളതല്ല. കേരള 
ലഭിക്കുന്ന ദർഘാസുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഓരോ 

ജലസേചന പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസ് സംബന്ധിച്ച് 
പണിയുടേ യും ദർഘാസുകൾ പ്രത്യേകം പ്രത്യേകം നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധക 
കവറുകളിൽ ഇന്ത്യൻ തപാൽവകുപ്പ് രജിസ്റ്റേർഡ്/ സ്പീഡ് മായിരിക്കും. ദർഘാസുകളോടൊപ്പം - 100 വിലയുള്ള മുദ്ര 
പോസ്റ്റ്മുഖേന സമർപ്പിക്കേണ്ടതാണ്. ദർഘാസു കൾ കടലാസിൽ തയ്യാറാ ക്കിയ നിശ്ചിത മാതൃകയിലുള്ള 
തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി 

പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. പ്രാഥമിക 
ആയാൽ അടുത്ത പ്രവൃത്തി ദിവസം അവസാന തീയതിയായി 

ഉടമ്പടിയുടെ മാതൃക ഓഫീസ് നോട്ടീസ് ബോർഡിൽ 
കണക്കാക്കേണ്ടതാണ്. തപാലിൽ വരാവുന്ന കാലതാമസത്തിന് 

പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായും പൂരിപ്പിച്ച പ്രാഥമിക ഉടമ്പടി 

അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിരതദ്രവ്യം 
കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. 

കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 

നിര ത ദ വ്യ മായി എടുക്കുന്ന നാഷണൽ സേവിംഗ് സ് 
തുകയും 81 / 2011- 12 - ചീരക്കുഴി പദ്ധതി ഇടതുകര മെയിൻ 

സർട്ടിഫിക്കറ്റ്/ കിസാൻ വികാസ് പ്രത എന്നിവ എക്സിക്യൂട്ടീവ് 
കനാലിന്റെ ചെ . 5 /700 - നും 6 / 050 കി . മീ . നും ഇടയ്ക്കുള്ള 

എഞ്ചിനീയറുടെ പേരിൽ പണയപ്പെടുത്തിയിരിക്കണം. (ഇന്ദിരാ 

വികാസ് പത്രങ്ങൾ നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല .) 
പുനരുദ്ധാരണ പണികൾ - 8, 00 ,000. 

തൊഴിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന 
നിരതദ്രവ്യം 20,000. 

ദർ ഘാസിനോടൊപ്പം അവരുടെ കൈവശമുള്ള എല്ലാ 

ജോലികളുടേയും വിശദ വിവരങ്ങൾ അടങ്ങിയ ലിസ്റ്റ് 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 1,500 + മൂല്യവർദ്ധിത 

സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റിൽ 
നികുതി. 

ഉണ്ടായിരിക്കേണ്ടതാണ്. കേരള നിർമ്മാണ തൊഴിലാളി 
( പൊതു മരാമത്ത് വകുപ്പിലെ എ , ബി എന്നീ ക്ലാസ്സ് ക്ഷേമനിധി നിയമത്തിന്റെ 8/3 വകുപ്പ് ഈ ദർഘാസിനും 
രജിസ്ട്രേഷനുള്ള അർഹരായ കരാറുകാർക്കുമാത്രമേ ദർഘാസ് ബാധകമായിരിക്കും. 
ലഭ്യമാകുകയുള്ളൂ.) 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
ദർഘാസ് പ്രമാ ണ ങ്ങ ളുടെ വിൽപ്പന തീയതിയും കാര്യാലയം, ഇറിഗേഷൻ ഡിവിഷൻ, 

( ഒപ്പ്) 
സമയവും- 24-7- 2012 ഉച്ചയ്ക്ക് ഒരു മണിവരെ. 

തൃശ്ശൂർ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


